Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2018-20 























2020 
RSS 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
തിരുവനന്തപുരം, തി ഡിസംബര്‍ 22 
വാല്യം 9 ചൊവ്വ ecember 2020 wanid 
1196 ധനു 7 50 
Vol. IX Thiruvananthapuram, 7th Dhanu_1196 No. 
Tuesday 1942 പൌഷ്ം 1 
150 100൨6൭ 1942 
PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 8719 





മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എച്ച്‌3-6623,/2020. 2020 സെപ്റ്റംബര്‍ 16. 


ആലുവ താലൂക്ക്‌, ചെങ്ങമനാട്‌ വില്ലേജില്‍ നെടുമ്പാശ്ശേരി 
കരയില്‍ രാജിവ്‌ ഭവനില്‍ 
എസ്‌. രാധാമണി, എസ്‌. എന്ന കക്ഷി 7-7-2020-ാം തീയതി 


മാധവന്‍ നായര്‍ ഭാരൃ 


മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു 
കൊടുക്ക ണമെന്നാവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ മകന്‍ 
രാജീവ്‌ നായര്‍ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നയാളാണ്‌ പരേതയുടെ നിയമാനുസൃത അവകാശി 


എന്നറിവായിരിക്കുന്നു. 
പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
രാജീവ്‌ നായര്‍ മകന്‍ 44 


മുകളില്‍ കാണിച്ചിരിക്കുന്നയാളുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ 
ഈ ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 


പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എച്ച്‌3-6507/2020. 2020 സെപ്റ്റംബര്‍ 16. 


ആലുവ താലൂക്ക്‌, ആലുവ ഈസ്റ്റ്‌ വില്ലേജില്‍ എടത്തല 
കരയില്‍ പറയങ്കര മുകള്‍ വീട്ടില്‍ കുഞ്ഞിട്ടുണ്ണാന്‍ ഇട്ടികോരന്‍ 
എന്ന കുക്ഷി 9-11-2004-ാ൦ തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു കൊടുക്കണമെന്നാവശൃ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകള്‍ കാളിക്കുട്ടി അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടു ള്ളതാണ്‌. ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 കാളിക്കുട്ടി മകള്‍ 66 
2 ശാന്ത i 57 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ 
ഈ ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


Gaz. No. 50/2020/DTP (CLR). 


(6) 


നമ്പര്‍ എച്ച്‌-6555/2020. 2020 സെപ്റ്റംബര്‍ 16. 


ആലുവ താലൂക്ക്‌ കിഴക്കുംഭാഗം വില്ലേജില്‍ കാഞ്ഞൂര്‍ 
കരയില്‍ പയ്യപ്പിള്ളി വീട്ടില്‍ ആന്റണി മകന്‍ മാത്യു, afl. ag, 
ടിയാന്‍ ഭാര്യ മേരി മാത്യു എന്നിവര്‍ 6-11-2010, 7-6-2018 
എന്നീ തീയതികളില്‍ മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു കൊടുക്കണമെന്നാവശുപ്പെട്ടുകൊണ്ട്‌ 
പരേതരുടെ മകന്‍ പോളച്ചന്‍ അപേക്ഷ സമര്‍പ്പിച്ചി 
ട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതരുടെ 
നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എസ്തപ്പാനോസ്‌, പി. എം. മകന്‍ 68 


2 ജോസഫ്‌, പി. എം. 65 


3 ആന്റണി, പി. എം. 61 


4 പോളച്ചന്‍, പി. എം. 55 


5 സിസ്റ്റര്‍ റൂബി മകള്‍ 52 


6 ഡെയ്സി, പി. എം. 47 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ 
ഈ ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 


അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
ആലുവ. തഹശീല്‍ദാര്‍. 


Paravoor Taluk 
പരസ്യം 


() 


നമ്പര്‍ ബി3-6446/2020. 2020 സെപ്റ്റംബര്‍ 7. 


പറവൂര്‍ താലൂക്കില്‍ കുന്നുകര വില്ലേജില്‍ അയിരൂര്‍ 
കരയില്‍ ഉഷസ്‌, പുതുവക്കാട്‌ വീട്ടില്‍ പരേതനായ 
പി. ആര്‍. ഗംഗാധരന്‍ നായര്‍ മകന്‍ പി. ജി. ശശിധരന്‍ എന്നയാള്‍ 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരൃ ഉഷ ശശിധരന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കുന്നുകര വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
പി. ജി. ശശിധരന്‍ 10-4-2020-ല്‍ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണു 
ഉള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഉഷ ശശിധരന്‍ ഭാര്യ 55 

2 രാധിക എസ്‌. നായര്‍ മകള്‍ 31 

3 ആതിര എസ്‌. നായര്‍ ” 29 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8720 





മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം പറവൂര്‍ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി3-5987/2020. 2020 സെപ്റ്റംബര്‍ 7. 


പറവൂര്‍ താലൂക്കില്‍ പറവൂര്‍ വില്ലേജില്‍ പറവൂത്തറ 
കരയില്‍ കാച്ചപ്പിള്ളി വീട്ടില്‍ സാബു സെബാസ്റ്റ്യന്‍ ഭാരൃ 
ബിന്ദു എം. തോമസ്‌ എന്നവര്‍ മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ 
സാബു സെബാസ്റ്റ്യന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ പറവൂര്‍ 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
ബിന്ദു എം. തോമസ്‌ 10-7-2020-ല്‍ മരിച്ചുപോയെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്‌) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സാബു സെബാസ്ത്്യന്‍ ഭര്‍ത്താവ്‌ 56 

2 അമല്‍ ബാബു കാച്ചപ്പിള്ളി മകന്‍ 24 

3 ഐശ്വര്യ സാബു മകള്‍ 18 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം പറവൂര്‍ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നല്‍കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ബി3-5984/2020. 2020 സെപ്റ്റംബര്‍ 7. 


പറവൂര്‍ താലൂക്കില്‍ പറവൂര്‍ വില്ലേജില്‍ പറവൂത്തറ 
കരയില്‍ പുത്തന്‍പുരയ്ക്കല്‍ പീടികയില്‍ വീട്ടില്‍ 
പരേതനായ ഡോ. പി. വി. തോമസ്‌ ഭാര്യ ആനിതോമസ്‌ എന്നവര്‍ 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതയുടെ മകന്‍ ഡോ. രഞ്ജിത്ത്‌ തോമസ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയില്‍ പറവൂര്‍ വില്ലേജാഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ ടി ആനി തോമസ്‌ 2-7-2020-ല്‍ മരിച്ചുപോയെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്‌) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രൂപലേഖ സന്തോഷ്‌ മകള്‍ 61 
2 റെജി തോമസ്‌ മകന്‍ 59 


3 രഞ്ജിത്ത്‌ തോമസ്‌ 57 


മമ 


132 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവ 
സത്തിനുള്ളില്‍ പറവൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നല്‍കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ബി3-6350//2020. 2020 സെപ്റ്റംബര്‍ 14. 


പറവൂര്‍ താലൂക്കില്‍ ആലങ്ങാട വില്ലേജില്‍ തിരുവാല്ലൂര്‍ 
കരയില്‍ എരിയേലില്‍ വീട്ടില്‍ നാരായണന്‍ മകന്‍ 
സുധീര്‍ബാബു എന്നയാള്‍ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ സൂരജ്‌ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ആലങ്ങാട്‌ വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടി സുധീര്‍ബാബു 31-5-2019-ല്‍ 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 (മൂന്ന) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുധ സുധി ഭാര്യ 60 

2 സുരജ്‌, ഇ. എസ്‌. മകന്‍ 34 

3 ജയരാജ്‌, ഇ. എസ്‌. 55 32 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവ 
സത്തിനുള്ളില്‍ പറവൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നല്‍കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


Maud enils-3375/2020. 2020 സെപ്റ്റംബര്‍ 14. 


പറവൂര്‍ താലൂക്കില്‍ പുത്തന്‍വേലിക്കര വില്ലേജില്‍ 
എളന്തിക്കര കരയില്‍ അതിയാരത്ത്‌ വീട്ടില്‍ വിജയന്‍ മകന്‍ 
സുധീഷ്‌ എന്നയാള്‍ മമരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മാതാവ്‌ 
വാസന്തി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പുത്തന്‍വേലിക്കര 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
സുധീഷ്‌ 4-12-2012-ല്‍ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണ്‌ 
ഉള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വാസന്തി മാതാവ്‌ 70 
2 വര്‍ഷ ഭാര്യ 31 
3 അശ്വിന്‍ ദേവ്‌ മകന്‍ 10 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവ 
സത്തിനുള്ളില്‍ പറവൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നല്‍കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8721 





(6) 


Mae enils-4865/2020. 2020 സെപ്റ്റംബര്‍ 14. 


പറവൂര്‍ താലൂക്കില്‍ പുത്തന്‍വേലിക്കര വില്ലേജില്‍ 
തുരുത്തിപ്പുറം കരയില്‍ മാവുങ്കല്‍ വീട്ടില്‍ കുമാരന്‍ മകന്‍ 
മോഹനന്‍, എം. കെ. എന്നയാള്‍ മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ശാന്തകുമാരി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പുത്തന്‍വേലിക്കര 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
മോഹനന്‍, എം. കെ. 15-4-2020-ല്‍ മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്‌) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാന്തകുമാരി ഭാര്യ 64 
2 നിഷ മകള്‍ 40 
3 വത്സന്‍ മകന്‍ 38 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവ 
സത്തിനുള്ളില്‍ പറവൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നല്‍കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ enfls-8557/2020. 2020 നവംബര്‍ 16. 


പറവൂര്‍ താലൂക്കില്‍ കോട്ടുവള്ളി വില്ലേജില്‍ കൈതാരം 
കരയില്‍ നെടുമ്പറമ്പത്ത്‌ വീട്ടില്‍ വിദ്യാധരന്‍ മകന്‍ 
അഖില്‍ എന്നയാള്‍ മമരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശിയെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ പിതാവ്‌ 
വിദ്യാധരന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ കോട്ടുവള്ളി വില്ലേജ്‌ 
ആഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി അഖില്‍ 
2-8-2020-ല്‍ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശിയായി 


താഴെ പറയുന്ന ഒരാള്‍ മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


Gold പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ഷൈലജ മാതാവ്‌ 52 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശിയെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവ 
സത്തിനുള്ളില്‍ പറവൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നല്‍കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


വരുന്ന 


133 


(8) 


Maud enils-8490/2020. 2020 നവംബര്‍ 10. 


പറവൂര്‍ താലൂക്കില്‍ പറവൂര്‍ വില്ലേജില്‍ പറവൂത്തറ 
കരയില്‍ കാരേക്കാട്ട്‌ വീട്ടില്‍ അന്തോണി മകന്‍ തോമസ്‌ 
(കാരേക്കാട്ട്‌ അന്തോണി തോമസ്‌) എന്നയാള്‍ മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാര്യ ആനി തോമസ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
പറവൂര്‍ വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
തോമസ്‌ (കാരേക്കാട്‌ അന്തോണി തോമസ്‌) 10-3-2019-ല്‍ 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 3 (മൂന്ന്‌) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ആനി തോമസ്‌ ഭാരൃ 61 

2 നിതിന്‍ തോമസ്‌ മകന്‍ 36 

3 നവീന്‍ തോമസ്‌ 28 


2 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവ 
സത്തിനുള്ളില്‍ പറവൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നല്‍കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
പറവൂര്‍. 


(പ്പ) 


തഹശീൽദാർ. 


Moovattupuzha Taluk 
പരസ്യം 


() 


MAUB ag)4- 10882 /2020. 2020 നവംബര്‍ 4. 


എറണാകുളം ജില്ല, മൂവാറ്റുപുഴ താലൂക്കില്‍ വാളകം 
വില്ലേജില്‍ കുന്നയ്‌ക്കാല്‍ കരയില്‍, കുറ്റിക്കാട്ട്‌ വീട്ടില്‍ 
ബിജി റ്റി. മാണി 24-10-2020-ാ൦ തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 
അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപ്രതം നല്‍കണ 
മെന്നാവശ്യപ്പെട്ട്‌ ടിയാളുടെ ഭര്‍ത്താവ്‌ സ്കറിയ, കെ. കെ. 
സമര്‍പ്പിച്ച അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അവകാശ വിചാരണ നടത്തുകയും താഴെ പറയുന്നവര്‍ 
പരേതയുടെ നിയമാനുസൃത അവകാശികളാണെന്ന്‌ 


ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ്‌. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സ്‌കറിയ, കെ. കെ. ഭര്‍ത്താവ്‌ 60 
2 എല്‍ദോ കെ. സ്‌കറിയ മകന്‍ 19 


മുകളില്‍ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്‌ പരേതയുടെ 
നിയമാനുസ്ൃത അവകാശികള്‍ എന്ന്‌ കാണിച്ച്‌ 
അപേക്ഷകന്‍ ഒരു സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ രപ സിദ്ധപ്പെ ടുത്തി 30 
ദിവസത്തിനകം മൂവാറ്റുപുഴ തഹശീല്‍ദാര്‍ക്ക്‌ രേഖാമൂലം 
നേരിട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്ക്‌ 
ശേഷമോ തപാല്‍മാര്‍ഗ്ഗമോ മറ്റു വിധത്തിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


